Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


20th December 2011 
| 2011 ഡിസംബർ 20 
29th Agrahayana1933 
1933 അഗ്രഹായനം 29 


) 50 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Department of Insurance Medical Services 


ദർഘാസ് പരസ്യം 


നമ്പർ എഫ്4 - 20715 / 2011/ ഡി . ഐ . എം .എസ്. 2011 നവംബർ 30. 

ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന 9 ഇ .എസ്. ഐ . ആശുപത്രികളിൽ 1 - 4 - 2012 
മുതൽ 31- 3 -2013 വരെയുള്ള കാലയളവിലേക്ക് ഭക്ഷ്യ -ഭക്ഷ്യേതര 
വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവെച്ച മത്സരാ 
ടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു . ദർഘാസുകൾ 
2012 ജനുവരി 2 -ാം തീയതി തിങ്കളാഴ്ച പകൽ 2 മണിവരെ 
ബന്ധപ്പെട്ട ആശുപത്രി സൂപ്രണ്ടുമാർ സ്വീകരിക്കുന്നതായിരിക്കും. 
അന്നേദിവസം ഉച്ചയ്ക്ക് ശേഷം പകൽ മൂന്ന് മണിക്ക് അതേ 
ഓഫീസിൽ ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത 
(പതി നി ധി യു ടെയോ സാന്നിദ്ധ്യ ത്തിൽ ദർ ഘാ സു കൾ 
തുറക്കുന്നതായിരിക്കും. 

ദർഘാസുകളുടെ വില ബന്ധപ്പെട്ട ആശുപ്രതി മേധാവി 
സ്റ്റോർ പർച്ചേസ് റൂൾ അനുസരിച്ച് നിശ്ചയിക്കുന്നതായിരിക്കും. 
“0210 - മെഡിക്കൽ ആന്റ് പബ്ലിക് ഹെൽത്ത് 01- 001-റസീപ്റ്റ് ഫ്രം 
ഇ .എസ്. ഐ . സ്കീം ” എന്ന ഹെഡിൽ ടെണ്ടർ ഫോറത്തിന്റെ 


വിലയും “0040- 102 -01 എന്ന ഹെഡിൽ വില്പന നികുതിയും 
ട്രഷറിയിൽ അടച്ച രസീതും 2011 നവംബർ 1 -ാം തീയതിക്ക് 
ശേഷമുള്ള ബന്ധപ്പെട്ട റവന്യൂ അധികാരിയിൽനിന്നും ലഭിച്ച 
സോൾവൻ സി സർട്ടി ഫിക്ക റ്റിന്റെ സാക്ഷ്യ പ്പെ ടു ത്തിയ 
ശരിപ്പകർപ്പ്/ ഒറിജിനൽ സഹിതം സൂപ്രണ്ടിന് അപേക്ഷ നൽകി 
ആവ ശ്യ മായ ദർഘാസ് ഫോറവും മറ്റ് അ നു ബന്ധ 
രേഖകളും വാങ്ങാ വു ന്ന താ ണ് . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 2011 ഡിസം ബർ 15 -ാം തീയതി വ്യാഴാഴ്ച ച 
തുടങ്ങുന്നതും 2011 ഡിസംബർ 30 -ാം തീയതി വെള്ളിയാഴ്ച് 
പകൽ 3 മണിക്ക് അവ സാ നിക്കു ന്ന തു മാ ണ് . പൂരിപ്പിച്ച 
ദർഘാസുകൾക്കൊപ്പം കോൺട്രാക്ടർ ദർഘാസുകാർ അവർക്ക് 
ബന്ധ പ്പെട്ട അധി കാ രി ക ളിൽ നിന്നും ലഭിച്ച ഫുഡ് 

ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ ശരിപ്പകർപ്പ് ഉൾപ്പെടെ 
യുള്ള മറ്റ് അനുബന്ധ രേഖകളും സമർപ്പിക്കേ ണ്ട താ ണ്. 
ഭക്ഷ്യ സാധനങ്ങൾക്കും ഭക്ഷ്യതര സാധനങ്ങൾക്കും 


പ്രത്യേകം ദർഘാസുകൾ വേണ്ടതാകുന്നു . കൂടുതൽ വിവ 
രങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽനിന്നും പ്രവൃത്തി സമയങ്ങ 
ളിൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ 
നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ബന്ധപ്പെട്ട അധികാരി 
കളിൽ നിക്ഷിപ്തമാണ്. 


ക്രമ 
നമ്പർ 


ആശുപ്രതിയുടെ 
-- പേരുവിവരം 


ഇ . എസ്. ഐ . ആശുപതി, പേരൂർക്കട, 
തിരുവനന്തപുരം 
ഇ . എസ്. ഐ . ആശുപ്രതി, വടവാതൂർ, 
കോട്ടയം 


ഇ . എസ്. ഐ . ആശുപത്രി, ആലപ്പുഴ 
ഇ . എസ്. ഐ . ആശുപത്രി, എറണാകുളം 
ഇ . എസ്. ഐ . ആശുപത്രി, ഒളരിക്കര, 
തൃശ്ശൂർ 
ഇ . എസ്. ഐ . ആശുപത്രി, 
മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ 
ഇ . എസ്. ഐ . ആശുപതി, പാലക്കാട് 
ഇ . എസ്. ഐ . ആശുപത്രി, ഫറോക്ക്, 
കോഴിക്കോട് 
ഇ . എസ്. ഐ . ആശുപ്രതി, തോട്ടട, 
കണ്ണൂർ 


ഡയറക്ടറേറ്റ് ഓഫ് ഇൻഷ്വറൻസ് 

( ഒപ്പ്) 
മെഡിക്കൽ സർവ്വീസസ്, ഡയറക്ടർ ഓഫ് ഇൻഷ്വറൻസ് 
തിരുവനന്തപുരം. 

മെഡിക്കൽ സർവ്വീസസ്. 


